Reg. VO.KL /TV (N )/12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th March 1984 
Vol. XXIX ] Trivandrum , Wednesday , 

[No. 257 
8th Chaithra 1906 (Saka ) 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION Act, 1961 

(Act 21 or 1962) 


appear in 


No. A - 178 /83 . 

25th January 1984 . 
Notice is hereby given that the Government 

intend to 

take 
possession of the land mentioned in the list below , which are required 
for a public purpose under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962) . All persons interested in the lands are required to 
person or by authorised 

agent on 

22-2-1984 at 11 a.m. 
before the Special Tahsildar Land Acquisition Railway Ottapalam and to 
state /put in a statement in writing signed by themselves or their agents Showing 
thenature of their respectiveinterests in the lands and the amount and particu 
lars of their claim to compensation for such interests in the land and their 
objections, if any to the measurements made under section 8 of the Act. 
Note: If the 

persons 

interested refuse to make a claim 
compensation or omit, without sufficient reasons, to make 
such claim , the amount to be awarded by the Court, in 
the event of a reference being made to it on application 
made by them shall in no cas, exceed the 

an ount awarded 
by the Collector under section 11 of the Act. 
33 /1164 /84 /V . 


to 


2 


= 


താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുള്ളതും, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്റാം(1962 - ലെ 21 -ാം ആക്ററ്) ( പകാരം ഒരു പൊതുകാര്യ 
ത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെൻറ 
ദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . ( പസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറു 
മൂലമോ 22-2-1984 -ാം തീയതി രാവിലെ 11 മണിക്ക് ഒറ്റപ്പാലം റയിൽവേ 
നിലമെടുപ്പ് സ്പെഷ്യൽതഹസീൽദാർമുമ്പാകെ ഹാജരാവുകയും, ഭൂമി 
യിൽഅവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധങ്ങളുടെ സ്വഭാവവും ഭൂമിയിൽ 
അങ്ങനെയുളള അവകാശബന ധങ്ങൾ സംബന്ധിച്ചിടത്തോളം നഷ്ടപതി 
ഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവരങ്ങളും ആക്ററ് 8 -ാം 
വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല ആക്ഷേപവുമു 

ണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും 
അവരോ, അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ ° റേറററുമെൻറ് 
സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്: -- അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന 

തർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ചചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം 
അവരുടെ 

അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ 

സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട 
തുക യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു 
പകാരം കളക്ടർ വിധിച്ചുകൊടുക്കുന്ന തുകയിൽ കവിയാൻ 
പാടില്ലാത്തതാകുന്നു . 


അയയ്ക്കുന്ന 


Particulars of lands 


District - Palghat. 


Taluk - Palghat 


Village - Mankara . 

Description 


Survey No. 
Old New 
89/ 4C. 89/17 
89/5 89/20 
147 /1A 147/5 
147/4 147/6 


S.G.W. 

.D . . 
0.D. 


Extent 
in Hecters 
0.0012 
0.0100 
0.0230 
0,0230 


0.0564 


Ottapalam . 


(Sd .) 
Special Tahsildar, 
Land Acquisition (Railways), 

Ottapalam . 


WATXD AND PUBLISHED BY THE B. G. P. AT THE GOVERNMENT YN 

TRIVANDRUM, 1984, 


Reg.10. KL/IV (N )/12 


Government of Kerala 

1984 


अन्नयन 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Wednesday, 


28th March 1984 

[No. 258 
8th Chaithra 1906 (Saka) 


GOVERNMENT OF KERALA 


Revenue (B ) Department 

NOTIFICATION 
No. 7881/ B1/84 /RD . 

Dated, Trivandrum , 26th March 1984 . 
S. R. O. No. 295 /84. - Whereas, in exercise of the powers conterred 
by clause ( 1) of article 258 of the Constitution of India the President has 
in Notification No. 2/4/63 Judl. II dated 31-5-1963, entrusted the 
Government of Kerala with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962 ), 
in relation to the acquisition of lands for the purposes of the Union in the 
Kerala State ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose , to wit for developing a well for the water supply arrange 
ment for Polar Satellite Launch Vehicle Project at Valiyamala for 
Vikram Sarabhai Space Centre ; 

Now , therefore notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of Section 
3 of the said Act . 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 of 
the Act shall not apply to this case . 

33 /1165 /84 /V . 


2 


SCHEDULE 
District - Trivandrum . 

Taluk - Nedumangad . 
Village or Amsom and Desom - Nedumangad . 
si, Ne. Survey No. Description 

( Extent Approximate) 

H. A. Sq . M. 
504{ Part Dry 

0 12 000 

0 
Dry 

08 
2 

000 
506 /Part 

Total 

0 20 000 


31-5-1963 n 


Explanatory Note 
( This is not part of the notification , but , is intended to indicate its 
general purport). 
Gover ment of India in their Notification No. 2 /4 /63/Judl. II dated 

entrusted the State Government for acquisition of lands for 
the Central Government in the State. An extent of 20.000 ares of land 
mentioned in the Schedule are needed for the construction of a well for the 
Polar Satellite Launch Vehicle Project by the V. S. S. C. Since the lands 
are needed urgently the urgency provision of the K. L. A. Act is invoked in 
this case . The notification is intended to achieve the above object. 

എസ്. ആർ, ഒ. നമ്പർ 295/84. - ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുച്ഛേദം 
(I) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, 
31-5-1963- ലെ 2/ 4 /63/ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ° ഞാപനംമൂലം കേരള 
സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വിലയ ° ക്കെടുക്കുന്നത് 
സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക° s ” (1962- ലെ 21 ) 
പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കരളസർക്കാരിനെ, അവരുടെ 
സമ്മതത്തോടു കൂടി ഭരമേല്പിച്ചിട്ടുളളതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലം ഒരു പൊതി ആവശ്യത്തിന് 
അതായത് വികം: സാരാഭായ " സ്പേസ് സെൻററിൻറെ വലിയമലയിലുളള 
പോളാർ സാറാലേററ് ലോഞ്ച് വെഹിക്കിൾ ( പാജക്ടിനുവേണ്ടി ജലവിതരണ 
സംവിധാനം ഏർപ്പെടുത്താൻ ഒരു കിണർ വിപുലീകരിക്കുന്നതിന് ആവശ്യ 
മുണ്ടെന്നോ, ആ വ ശ്യ മു ണ്ടാ കാ നി ട് യു ണ്ടെ ന്നാ .. കേരള സർക്കാരിന് 
തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതിലേക്കുളള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാവർക്കും 
(പ്രസ്തുത ആക°s ° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

(പ്രസ്തുത ആക്ട്19-ാം വകുപ്പ് (4 )-ാം ഉപവകുപ്പു പ്രകാരം, സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക ° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 


3 


പട്ടിക 
ജില്ല തിരുവനന്തപുരം. 

താലുക്ക്- നെടുമങ്ങാട് . 
വില്ലേജ് അഥവാ അംശം അഥവാ ദേശം - നെടുമങ്ങാട് 
കമനമ്പർ സർവ്വേ നമ്പർ വിവരണം 

( ഏകദേശം) 
ഹ് . ആർ 

മീററർ 
504/ഭാഗം പുരയിടം 

0 12 000 
2 506 ഭാഗം പുരയിടം 

08 | 000 


വിസ്തീർണ്ണം 


1 


ആകെ 


0 


20 


000 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം 
സൂചിപ്പിക്കുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്). 

കേന്ദ്രഗവൺമെൻറ്, 31-5-1963- ലെ 214 |63 ജൂഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനം മൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനുവേണ്ടി ഭൂമി 
വിലയ്ക്കെടുക്കാൻ സംസ്ഥാന സർക്കാരിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് 
പട്ടികയിൽ പറഞ്ഞിട്ടുളള 20.000 ആർ വിസ്തീർണ്ണമുളള ഭൂമി വി . എസ്. 
എസ്. സി .യുടെ പോളാർ സാററലൈററ് ലോഞ്ച് വെഹിക്കിൾ ( പാജക്ടിനു 
വേണ്ടി ഒരു കിണർ നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ട്. ഭൂമി അടിയന്തിരമായി 
ആവശ്യമുളളതിനാൽ ഈ സംഗതിക്ക് കേരള സ്ഥലമെടുപ്പ് ആക്ടിലെ 
അടിയന്തരവ്യവസ്ഥ വിനിയോഗിച്ചിരിക്കുന്നു . 
മുകളിൽ 

പറഞ്ഞിട്ടുളള ആവശ്യം നിറവേറ്റുന്നതിന് ഉദ ° ദേശിച്ചു 
കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor, 

N. M. SAMUEL, 
Deputy Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1984, 


Reg . No. KL /TV (N )/ 12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th March 1984 
Vol. XXIX ] Trivandrum , Wednesday , 

8th Chaithra 1906 


[No. 255 


GOVERNMENT OF KERALA 


Health (G ) Department 


NOTIFICATION 


No: 3657 /G3/84/HD. 

Dated , Trivandrum , 20th March , 1984 . 
S. R. O. No. 291/84. - In exercise of the powers conferred by section 8 
of the Prevention of Food Adulteration Act, 1954 (Central Act 37 of 1954) 
and in supersession of Notification No. 4212 /G3/83 /HD dated the 30th March 
1983, published as S. R. O. No. 445/83 in the Kerala Gazette Extraordinary 
No. 425 dated the 7th April, 1983 the Government of Kerala hereby appoint 
the following persons to be Public Analysts for the purposes of the said Act 
for the whole State of Kerala , namely : 
1 . Shri K. U..Mathai, Chief Government Analyst, Government Ana 

lyst s Laboratory , Trivandrum . 
2. Shri S. Narayana Iyer, Government Analyst, Regional Analytical 

Laboratory , Ernakulam . 
3 . Shri S. Madhava Das, Government Analyst , Government Analyst s 

Laboratory, Trivandrum . 
4. Shri K. J. Antony, Government Analyst, Regional Analytical 

Laboratory, Calicut- 9. 
5. Smt. Bhama Thampuran , Deputy Government Analyst, Govern 

ment Analyst Laboratory, Trivandrum . 
33/ 1163/MC. 


. 


2 


6. Smt. V. Vijayalekshmi Ammal, Deputy Government Analyst, Regional 

Analytical Laboratory, Ernakulam , Cochin -30 . 
7 . Smt. T. G. Chandravathy Kunjamma, Deputy Government Analyst , 

Regional Analytical Laboratory, Calicut- 9. 
8. Smt. P. Mary Thomas, Deputy Government Analyst, Governinent 

Analyst s Laboratory, Trivandrum . 
9 . Smt. C. Vasantha Kumari, Deputy Government Analyst, Regional 

Analytical Laboratory , Calicut- 9 . 


By order of the Governor, 
M.G. K.MURTHY, 

Secrelary. 


Explanatory Note 


(This does not form part of the notification , but is intended to indicate 
its general purport), 

As per G.O.Rt. No. 3313/83/HD dated 12-12-1983 and G.O.Rt. No. 171 
84/HD dated 3-1-1984 Government have ordered promotions transfers and 
postings to the posts of Government Analysts and deputy Government Ana 
lysts. The persons so promoted , Transferred and posted have to be notified 
as Public Analysts for purposes of the Prevention of Food Adulteration Act 
1954. The notification is for the above purpose . 


PRINTED AND PUBLISHET) BY THE B. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


